Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012- 14 


GOVERN 


ക 


ക്കാർ . 


രള സർക്ക 
WMENT OF F 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 1 


നമ്പർ 


2014 മാർച്ച് 4 
4th March 2014 

1189 കുംഭം 20 
20th Kumbham 1189 
1935 ഫാൽഗുനം 13 
13th Phalguna 1935 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Dairy Development Department 


പത്തനംതിട്ട ജില്ലാ ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ശ്രീമതി റ്റി. കെ . അനികുമാരി) 


നമ്പർ സി1- 2621/07/ ആർ. ഡിസ്. 


2014 ജനുവരി 6. 


സംഘം പുനരുദ്ധാരണം നടത്തുവാൻ കഴിയാത്ത സാഹചര്യ 
ത്തിൽ പരാമർശം ( 1) പ്രകാരം 1969 - ലെ കേരള സഹകരണ 
സംഘം നിയമം വകുപ്പ് 72 പ്രകാരം കോന്നി ക്ഷീരവികസന 
ഓഫീസറെ എലിമുള്ളുംപ്ലാക്കൽ ക്ഷീരസംഘം ലിമിറ്റഡ് 
നമ്പർ പി. റ്റി . 122 ( ഡി ) ആപ്കോസിന്റെ ലിക്വിഡേറ്ററായി 
നിയ മിച്ച് ഉത്തരവ് ആയിരു ന്നു . പരാമർശം ( 2 ) പ്രകാരം 
ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുണ്ട്. 

ഉത്തരവ് 


വിഷയം: - ക്ഷീര വി ക സ ന വകുപ്പ് പത്ത നം തിട്ട - 

എലിമുള്ളുംപ്ലാക്കൽ ക്ഷീര സംഘം പി . റ്റി . 
122 ( ഡി ) ആപ്കോസിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 

ചെയ്തുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 
പരാമർശം: - (1) ക്ഷീര വി ക സ ന വകുപ്പ്പത്ത നം തിട്ട 

ഡെ ഡ്യൂട്ടി ഡയറക്ടറുടെ 19 - 5 - 2008 - ലെ 

സി1- 2621/07 നമ്പർ ഉത്തരവ്. 
(2) കോന്നി ക്ഷീരവിക സന ഓഫീ സ റുടെ 

21 - 6 - 2013 , 31 - 8 - 2013 എന്നീ തീയതികളിലെ 

കത്തുകൾ. 
എലിമുള്ളുംപ്ലാക്കൽ ക്ഷീര സംഘം ലിമിറ്റഡ് നമ്പർ 
പി . റ്റി . 122 ( ഡി ) ആപ്കോസ് 2002 മുതൽ പ്രവർത്തന 
രഹിതമായിരുന്നതിനാൽ സെക്ഷൻ 65 പ്രകാരം അന്വേഷണം 


മേൽ സാഹ ച ര്യ ത്തിൽ പ്രവർത്തന രഹി ത മായ 
എലിമുള്ളുംപ്ലാക്കൽ ക്ഷീരസഹകരണ സംഘം പി. റ്റി. 122 ( ഡി) 
ആപ്കോസിന്റെ ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച് 
റിപ്പോർട്ട് സമർപ്പിച്ചതിനാൽ 1969 - ലെ കേരള സഹകരണ 
സംഘം നിയമം വകുപ്പ് 74 പ്രകാരം എലിമുള്ളുംപ്ലാക്കൽ 
ക്ഷീരസഹകരണ സംഘം പി . റ്റി. 122 ( ഡി ) ആപ്കോസിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


ക്ഷീര വികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, പത്തനംതിട്ട . 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


4th MARCH 2014] 


DAIRY DEVELOPMENT DEPARTMENT 


REGISTRATION CERTIFICATE 


No. C - 2086 /2013 / R .Dis . 


1st January 2014. 


- 6. രജിസ്ട്രേഡ്ഓഫീസ് - എരവത്താടി. 
7. പ്രവർത്തനപരിധി - തിരുവില്വാമല ഗ്രാമപഞ്ചായത്ത് 

3, 4, 12, 13 വാർഡുകൾ ഉൾപ്പെടെ. 


8. അതിരുകൾ 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969 ), that the 
following society, the particulars which is furnished in the 
Categorical Statement is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the bye - laws of the 
undermentioned society is also hereby registered under the 
said section . 


തരംതിരിച്ചുള്ള പട്ടിക 


കിഴക്ക്- - ഒറ്റ പ്പാലം തിരു വി ല്വാ മല റോഡിന്റെ 

- പടിഞ്ഞാറുഭാഗം 
പടിഞ്ഞാറ്- തിരുവില്വാമല കുത്താമ്പുള്ളി റോഡിന്റെ 

കിഴക്കുഭാഗം 
തെക്ക്- തൃശ്ശൂർ തിരുവില്വാമല റോഡ് വടക്കുഭാഗം 
വടക്ക് - ഭാരതപ്പുഴ. 
9. ബാദ്ധ്യത ക്ലിപ്തം. 
10 . പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
11. അംഗീകൃത ഓഹരി മൂല ധ നം - 10 , 000 - ൽ 

കവിയാത്തത്. 
12. സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പ 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി 
മൂല ധ നം , സഞ്ചിത കരുതൽ ധനം, കെട്ടിട നിധി 
എന്നിവയുടെതുകയിൽനിന്നും സഞ്ചി ത നഷ്ടം 
കുറച്ചിട്ട് ബാക്കിയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടില്ല . 


1 . 


സം ഘത്തിന്റെ പേരും ന മ്പ രും - തിരു വി ല്വാ മല 
ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 

ആർ 294 ( ഡി ) ആപ്കോസ്.. 
2. രജിസ്റ്റർ ചെയ്ത തീയതി- 1-1-2014. 

മേൽ വിലാസം - തിരു വില്വാ മല ക്ഷീരോൽപാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ 294 ( ഡി ) 
ആപ്കോസ്, തിരു വി ല്വാ മല ഗ്രാമ പ ഞ്ചാ യ ത്ത് , 

എരവത്തൊടി, കണിയാർക്കോട് പി. ഒ. 
4. താലൂക്ക് തലപ്പിള്ളി. 
5. ജില്ല തൃശ്ശൂർ. 


ക്ഷീരവികസന വകുപ്പ് 

ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
തൃശ്ശൂർ. 


(ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


